കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL / 2012 /45073 

dated 5 - 9- 2012 with RNI 
Reg. No. KL/ TV ( N )/634/2012-14 


| 


LI 


GOVERN 


t 


കയ 


ാർ 


- 


രള സർക് 
" MENT OF 


- 


S KERALA 


- 


tl cf Kk deky 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ഡിസംബർ 2 
2nd December 2014 

1190 വൃശ്ചികം 16 
16th Vrischikam 1190 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 അഗഹായനം 11 
11th Agrahayana 1936 


PART III 


Stores Purchase 


Port Department 


ദർഘാസ് പരസ്യം 


നമ്പർ ബി1- 2797 / 14 / എച്ച്.എസ്. ഡബ്ളൂ . 2014 നവംബർ 7. 

കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡോഗ്രാഫർ 
അ ദ്ദേ ഹ ത്തിന്റെ ആ ഫീസിൽ 10 - 12 - 2014 -ാം തീയതി 
1 മണി വരെ താഴെ പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവെച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . നിശ്ചിത തീയതിക്കുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
അന്നേദിവസം 3. 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ 
അ വർ അ ധി കാ ര പ ടു ത്തിയ പതി നി ധി ക ളു ടേയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് നമ്പർ - ബി1 -2797 / 14 /എച്ച്.എസ്. ഡബ്ളൂ . 

പ്രവൃത്തിയുടെ പേര്- 3 ഹൈപാക്ക് സോഫ്റ്റ്വെയറിന്റെ 
വിതരണം. 

അടങ്കൽ തുക - 15 ലക്ഷം. 
നിരതദ്രവ്യം - 15,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ- 2,900 + മൂ . വ . നി. @ 5 %. 
പകർപ്പ്- 1,500 + മൂ . വ . നി. @ 5 %. 
പ്രവൃത്തിയുടെ കാലാവധി - പ്രവൃത്തിയുടെ ഉത്തരവ് 
കിട്ടിക്കഴിഞ്ഞ് 30 ദിവസം. 

- ദർഘാസ് പമാ ണ ത്തിന്റെ വില രൊക്കം പണമായി 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് ഹെഡോഗ്രാഫറുടെ 
പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്നതുമായ അടങ്കൽ 
തുകയുടെ ഒരു ശ ത മാനം ഡിമാന്റ് ഡാഫ്റ്റായി 
നിര തദവ്യവും - 100 - ന്റെ മുദ്രപത ത്തിലുള്ള പ്രാഥമിക 
കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരത 
ദ്രവ്യവും കരാറും ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ആറുമാസത്തേക്ക് ടെണ്ടർ ഓഫർ സ്ഥിരമായിരിക്കുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും തിരുവനന്തപുരത്ത് 
തമ്പാ നൂ രിലുള്ളചീഫ് ഹെഡാഗ്രാഫറുടെആഫീസിൽ 
കിട്ടുന്നതും, 10-12-2014 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിവരെയുള്ളഎല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും ഫോറത്തിന്റെ വില രൊക്കംപണമായി 
( ഡി. ഡി., ചെക്ക് സ്വീകാര്യമല്ല ) അടച്ച് ( മടക്കി കൊടുക്കുന്ന 
തല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറാവുന്നതല്ല . ദർഘാസ് ഫോറം തപാലിൽ 
ആവശ്യമുള്ളവർ സ്വന്തം വിലാസം എഴുതിയതും 75 സ്റ്റാമ്പ് 
ഒട്ടിച്ചതുമായ കവർ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ / 
അർദ്ധസർക്കാർ പൊതുമേഖല സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടു 

ണ്ടെങ്കിൽ പ്രസ്തുത വിവരങ്ങൾ പെർഫോർമൻസ് സർട്ടിഫിക്കറ്റ് 
അടക്കം ദർഘാസ് പ്രമാണത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ 5 % 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് കരാർ വച്ചശേഷം മേൽ 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും ഒരു 
വർഷം ഉത്തരവാദിത്വം നൽകേണ്ടതുമാണ്. ഉത്തരവാദകാലഘട്ട 
ത്തിലുണ്ടാകുന്ന അറ്റകുറ്റപണികൾ സൗജന്യമായി തീർത്തു 
തരേണ്ടതുമാണ്. മേൽ ഉപകരണം ചീഫ് ഹൈഡാഗ്രാഫർ 
പറയുന്ന സ്ഥലത്ത് വിതരണം ചെയ്യേണ്ടതാണ്. 

ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കുന്ന 
തിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകുപ്പിൽ 
നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


Cost of tender form : 

Original - 2,900 + VAT (5 %). 

Duplicate = 1, 500 + VAT (5 %). 
Detailed specification is available with the office on 
all working days and along with the tender form . 

The software should be guaranteed for one year from 
the date of supply. A security deposit of 5 % shall be 
retained with Government for one year and the entire 
maintenance shall be attended by the accepted tenderer(s) 
free of cost during the above period . 

The software should be delivered within thirty days 
after receiving the order at the place specified by the 
Chief Hydrographer, Hydrographic Survey Wing, 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/Semi-Government Organizations/Public Sector 
Undertakings with the performance certificate from the 
above organization along with the tender form . 

The special conditions pertaining to the tender are 
available with the tender documents . The technical and 
the financial bids are to be submitted separately and the 
processing of the tenders will be based on this. The firm 
period will be six months from the date of opening of the 
tender. 

Tenders should be superscribed “ Tender for the 
Supply of Hypack Software ” with the No. and date and 
must be addressed to the Chief Hydrographer, 
Hydrographic Survey Wing , Thiruvananthapuram -695 001 , 
so as to reach on or before 10 - 12 -2014 upto 1 p . m . 

Late tenders will not be accepted . The tenders will be 
opened at 3. 30 p . m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 
remittance (not refundable .) of the cost of the tender 
form (DD / Cheques not acceptable ). Sale of tender form 
will be closed at 12 Noon on 10 - 12 - 2014 . The tender forms 
are not transferable . Those who want to get the tender 
form by post should also enclose a self - addressed 
envelop bearing postage stamp of ` 75 well in advance . 

The tenderers should enclose a preliminary agreement 
in Kerala Stamp Paper worth - 100 and the required 
EMD for each tender. The tender without preliminary 
agreement and EMD will be rejected outright. The final 
acceptance of the tender rests entirely with the 
Government, who reserves the right to accept or reject any 
or all tenders received without assigning any reason 
thereof. All other conditions prevailing in Government 
Department are binding to this tender also . 


No. B1-2797/2014/ HSW. - 7th November 2014. 

Sealed and competitive tenders are invited for the 
Supply of three licenses of Hypack Software by the 
undersigned for and on behalf of the Governor of Kerala. 

Tender No. & date - No. B1-2797/2014/HSW., 7-11- 2014. 
P. A . C . - 15 lakh . ( 3 lakh each) 
EMD _ 15, 000 . 


(2 ) 


നമ്പർ ബി1 -2805 /14 /എച്ച്.എസ്. ഡബ്ല്യൂ . 2014 നവംബർ 7 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡ്രോഗ്രാഫർ 
അ ദ്ദേ ഹ ത്തിന്റെ ആ ഫീസിൽ 10 - 12 - 2014 -ാം തീയതി 
1 മണി വരെ താഴെ പറയുന്ന പവ്യ ത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവെച്ച കവറുകളിൽ മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
തീയതിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
ദർഘാ സു കൾ അന്നേദിവസം 3 . 30 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയ പ്രതിനിധി 
കളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കുന്ന 
തിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകു പ്പിൽ 
- നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 
No, B1- 2805/ 2014/ HSW. 

7th November 2014 . 
Sealed and competitive tenders are invited for the 
- Supply of four Digital Levels ( 4 Nos .) to the 
Hydrographer Survey Wing by the undersigned for and 
on behalf of the Governor of Kerala . 

Tender No. & date - B1-2805/2014/HSW., 7-11- 2014 . 
P. A . C . - 5 lakh ( 1.25 lakh each ). 
EMD - 5, 000 . 
Cost of tender form : 
- Original - 1,500 + VAT (5 %). 
Duplicate = 800 + VAT (5 %). 


ഇനവിവരം - നാല് ഡിജിറ്റൽ ലെവലുകളുടെ വിതരണം. 


Detailed specification is available with the office on 
all working days and along with the tender form . 


The equipment should be guaranteed for one year 
from the date of supply . A security deposit of 5 % shall 
be retained with Government for one year and the entire 
maintenance shall be attended by the accepted tenderer( s) 
free of cost during the above period . 


അടങ്കൽ തുക - 5 ലക്ഷം. 
നിരതദ്രവ്യം - 5,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 
അസ്സൽ - 1,500 + മൂ . വ . നി. @ 5 %. 
പകർപ്പ്- 800 + മൂ . വ . നി. @ 5 %. 
പ്രവൃത്തിയുടെ കാലാവധി പ്രവൃത്തിയുടെ ഉത്തരവ് 
കിട്ടിക്കഴിഞ്ഞ് 30 ദിവസം. 

- ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില രൊക്കം പണമായി 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് ഹെഡോഗ്രാഫറുടെ 
പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്നതുമായ അടങ്കൽ 
തുകയുടെ ഒരു ശ ത മാനം ഡിമാന്റ് ഡാഫ് റ്റാ യി 
നിര തദവ്യവും - 100 - ന്റെ മുദ്രപത ത്തിലുള്ള പാഥ മിക 
കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരത 
ദ്രവ്യവും കരാറും ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ആറുമാസത്തേക്ക് ടെണ്ടർ ഓഫർ സ്ഥിരമായിരിക്കുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും തിരുവനന്തപുരത്ത് 
തമ്പാനൂരുള്ള ചീഫ് ഹൈഡോഗ്രാഫറുടെ ആഫീസിൽ കിട്ടുന്നതും, 
10 - 12 -2014 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിവരെയുള്ള എല്ലാ 
പ്രവൃത്തി ദിവ സ ങ്ങ ളിലും ഫോറത്തിന്റെ വില രൊക്കം 
പണമായി ( ഡി . ഡി ., ചെക്ക് സ്വീകാര്യമല്ല ) അടച്ച് (മടക്കി 
കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫാറങ്ങൾ കൈമാറാവുന്നതല്ല. ദർഘാസ് ഫോറം 
ത പാ ലിൽ ആ വ ശ്യ മു ള്ള വർ സ്വന്തം വിലാസം 
എഴുതിയതും 75 സ്റ്റാമ്പ് ഒട്ടിച്ചതുമായ കവർ അപേക്ഷ 
യോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ/ 
അർദ്ധ സർക്കാർ പൊതുമേഖല സ്ഥാപനങ്ങൾക്ക് നൽകിയി 
ട്ടു ണ്ട ങ്കിൽ പസ്തുത വിവ ര ങ്ങ ൾ പെർഫോർമൻ സ് 
സർട്ടിഫിക്കറ്റ് അടക്കം ദർഘാസ് പമാ ണ ത്തോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ സ്ഥിര പ്പെടുത്തി ലഭിക്കുന്ന കരാറു കാ രൻ 
5 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് കരാർ വച്ച ശേഷം 
മേൽ ഉപ ക ര ണം 30 ദിവ സ ത്തിനകം വിത ര ണം 
ചെയ്യേണ്ടതും ഒരു വർഷം ഉത്തരവാദിത്തം നൽകേണ്ടതുമാണ്. 
ഉത്ത ര വാദ കാല ഘട്ടത്തിലു ണ്ടാ കു ന്ന അറ്റകുറ്റപണികൾ 
സൗജന്യമായി തീർത്തുതരേണ്ടതുമാണ്. മേൽ ഉപകരണം 
ചീഫ് ഹൈഡാഗാഫർ പറയുന്ന സ്ഥലത്ത് വിതരണം 
ചെയ്യേണ്ടതാണ്. 


The equipment should be delivered within thirty 
days after receiving the order at the place specified by the 
Chief Hydrographer, Hydrographic Survey Wing, 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/ Semi- Government Organizations/ Public Sector 
Undertakings along with the tender form . 


The special conditions pertaining to the tender are 
available with the tender documents . The technical and 
the financial bids are to be submitted separately and the 
processing of the tenders will be based on this . The firm 
period will be six months from the date of opening of the 
tender. 

Tenders should be superscribed “ Tender for the 
Supply of four Digital Levels ” with the No. and date and 
must be addressed to the Chief Hydrographer , 
Hydrographic Survey Wing , Thiruvananthapuram -695 001 , 
so as to reach on or before 10 - 12 - 2014 up to 1 p . m . 

Late tenders will not be accepted . The tenders will be 
opened at 3 . 30 p . m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 


The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing , payable at Thiruvananthapuram . 


Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 
remittance (not refundable ) of the cost of the tender form 
(DD /Cheques not acceptable ). Sale of tender form will be 
closed at 12 Noon on 10 - 12 - 2014 . The tender forms are 
not transferable . Those who want to get the tender form 
by post should also enclose a self addressed envelop 
bearing postage stamp of ` 75 well in advance. 

The tenderers should enclose a preliminary agreement 
in Kerala Stamp Paper worth 100 and the required 
EMD for each tender. The tender without Preliminary 
Agreement and EMD will be rejected outright. The final 
acceptance of the tender rests entirely with the 
Government, who reserves the right to accept or reject any 
or all tenders received without assigning any reason 
thereof. All other conditions prevailing in Government 
Department are binding to this tender also . 


നമ്പർ ബി1-2811 /14/ എച്ച്.എസ്. ഡബ്ളൂ 


. 


2014 നവംബർ 12. 


കേരള ഗവർ ണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പു രം 
ഹൈ ഡാ ഗാ ഫിക് സർവേ വിഭാഗം ചീഫ് 
ഹൈഡോഗ്രാഫർ അദ്ദേഹത്തിന്റെ ആഫീസിൽ 17 - 12 - 2014 -ാം 
തീയതി 1 മണി വരെ താഴെ പറയുന്ന പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവെച്ച കവറുകളിൽ മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
തീയതിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
ദർ ഘാ സു കൾ അന്നേദിവസം 3 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയ പ്രതിനിധി 
കളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- (പവൃ ത്തിയുടെ പേര് - ഒരു Differential Global 
Positioning System - ന്റെ വിതരണം. 

അടങ്കൽ തുക 20 ലക്ഷം. 
നിരതദ്രവ്യം - 20,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ - 3,800 + മൂ . വ . നി. @ 5 %. 
പകർപ്പ് - 1, 900 + മൂ . വ . നി . @ 5 %. 
പ്രവൃത്തിയുടെ കാലാവധി- പ്രവൃത്തിയുടെ ഉത്തരവ് 
കിട്ടിക്കഴിഞ്ഞ് 30 ദിവസം. 

ദർഘാസ് പമാ ണ ത്തിന്റെ വില രൊക്കം പണ മായി 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്ക ണം . ചീഫ് ഹെഡാ 
ഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്ന 
തു മായ അടങ്കൽ തുകയുടെ ഒരു ശത മാ നം ഡിമാന്റ് 
ഡാഫ്റ്റായി നിരതദ്രവ്യവും 100 - ന്റെ മുദ്രപത്രത്തിലുള്ള പ്രാഥ 
മിക കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരത 
ദ്രവ്യവും കരാറും ഇല്ലാത്ത ദർഘാ സു കൾ നിര സി ക്കു 
ന്ന താണ്. ആറു മാസത്തേക്ക് ടെണ്ടർ ഓഫർ സ്ഥിര മാ യി 
രിക്കുന്നതാണ്. 

ദർഘാസ് ഫോറ ങ്ങളും മറ്റ് വിവ ര ങ്ങളും 
തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ചീഫ് ഹെഡാഗ്രാഫറുടെ 
ആഫീസിൽ കിട്ടുന്നതും, 17 - 12 - 2014 -ാം തീയതി ഉച്ചയ്ക്ക് 
12 മണി വ രെയുള്ള എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 


- ഫോറത്തിന്റെ വില രൊക്കം പണമായി ( ഡി . ഡി ., ചെക്ക് 

സ്വീകാര്യമല്ല ) അടച്ച് (മടക്കി കൊടുക്കുന്നതല്ല) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് ഫാറ ങ്ങ ൾ 

കെമാ റാ വു ന്ന ത ല്ല . ദർഘാസ് ഫോറം ത പാ ലിൽ 
ആ വ ശ്യ മു ള്ള വർ സ്വന്തം വിലാസം എഴു തി യതും 
- 75 സ്റ്റാമ്പ് ഒട്ടിച്ച തു മായ കവർ അപേക്ഷ യോ ടൊപ്പം 
- സമർപ്പിക്കേണ്ടതാണ്. 

കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ/ 
അർദ്ധ സർക്കാർ പൊതുമേഖല സ്ഥാപനങ്ങൾക്ക് നൽകിയി 
ട്ടു കണ്ട ങ്കിൽ (പസ്തുത വി വ ര ങ്ങ ൾ പെർഫോർമൻ സ് 
സർട്ടിഫിക്കറ്റ് അടക്കം ദർഘാസ് പമാ ണ ത്തോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ സ്ഥിര പ്പെടുത്തി ലഭിക്കുന്ന കരാറു കാ രൻ 
5 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് കരാർ വച്ച ശേഷം 
മേൽ ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും 
ഒരു വർഷം ഉത്ത ര വാദിത്തം നൽ കേ ണ്ട തുമാ ണ് . 
ഉത്തര വാദകാല ഘട്ട ത്തിലുണ്ടാകുന്ന അറ്റകുറ്റപണികൾ 
സൗജന്യമായി തീർത്തു തരേണ്ടതുമാണ്. മേൽ ഉപകരണം 
ചീഫ് ഹൈഡാഗാഫർ പറയുന്ന സ്ഥലത്ത് വിതരണം 
ചെയ്യേണ്ടതാണ്. 

- ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കുന്ന 
തിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകുപ്പിൽ 
നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 
No. B1 -2811/2014/ HSW. 12th November 2014. 

Sealed and competitive tenders are invited for the 
Supply of Differential Global Positioning System (1 No.) 
by the undersigned for and on behalf of the Governor of 
Kerala . 

P. A . C . - 20 lakhs. 
EMD _ 20 ,000. 
Cost of tender form : 

Original - 3,800 + VAT (5 %). 

Duplicate = 1,900 + VAT (5 %). 
Detailed specification is available with the office on 
all working days and along with the tender form . 

The equipment should be guaranteed for one year 
from the date of supply. A security deposit of 5 % shall 
be retained with Government for one year and the entire 
maintenance shall be attended by the accepted tenderer ( s) 
free of cost during the above period . 

The equipment should be delivered within thirty 
days after receiving the order at the place specified by the 
Chief Hydrographer, Hydrographic Survey Wing , 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/Semi-Government Organizations/Public Sector 
Undertakings with the performance certificate from the 
above organization along with the tender form . The 
amount quoted will be inclusive of all taxes and the firm 
period for the supply of the equipment will be for 
6 months from the date of opening of the tender. 


The technical and the financial bids are to be 
submitted separately and the processing of the tenders 
will be based on this . 

Tenders should be superscribed “ Tender for the 
Supply of one Differential Global Positioning System ” 
with the No . and date and must be addressed to the 
Chief Hydrographer , Hydrographic Survey Wing, 
Thiruvananthapuram -695 001, so as to reach on or before 
17 -12 -2014 upto 1 p . m . 

Late tenders will not be accepted . The tenders will be 
opened at 3 .00 p . m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing, payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 
remittance (not refundable) of the cost of the tender form 
(DD / Cheques not acceptable ). Sale of tender form will be 
closed at 12 noon on 17 - 12 - 2014 . The tender forms are 
not transferable . Those who want to get the tender form 
by post should also enclose a self -addressed envelop 
bearing postage stamp of ` 75 well in advance . 

The tenderers should enclose a preliminary agreement 
in Kerala Stamp Paper worth “ 100 and the required 
EMD for each tender. The tender without preliminary 
agreement and EMD will be rejected outright. The final 
acceptance of the tender rests entirely with the 
Government. The undersigned who reserves the right to 
accept or reject any or all tenders received without 
assigning any reason thereof. All other conditions 
prevailing in Government Department are binding to this 
tender also . 


Office of the Chief Hydrographer, 
Hydrographic Survey wing , 
Thiruvananthapuram -695 001. 
TAN : TVDO 00208 F TIN :32010641605 
Website :www .kerala . gov.in 
E -mailchhsw @ dataone. in . 

(Sd .) 
Phone/ Fax : 0471 2325123 . 

Chief Hydrographer. 


